Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/634/2012-14 


GOVERNN 


കര 


രള സർക് 


കാർ 


VMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


31st December 2013 
2013 ഡിസംബർ 31 
10th Pousha 1935 
1935 പൌഷം 10 


വാല്യം 2 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ എ . ഇ . ( 4) 344/ 2011. 


2013 ഡിസംബർ 2. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി കോട്ടയം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന വാഹനം ഏതു 
നില യിലാണോ അ തേ നില യിൽ താഴെ പറയുന്ന 
തീയതിയിലും സമയത്തും ദർഘാസ്/ ലേല നിബന്ധനകൾക്ക് 
വിധേയമായി വിൽപ്പന നടത്തുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വിലകമ നമ്പർ 1 - ന് 
500 + വാറ്റ്, ക്രമനമ്പർ 2 - ന് ? 300 + വാറ്റ്. 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 14 - 1- 2014 ചൊവ്വാഴ്ച പകൽ 1 മണി. 

ലേലം നടത്തുന്ന തീയതിയും സമയവും - 14 - 1-2014 
ചൊവ്വാഴ്ച 2 മണി. 


ക്രമ 


- വാഹനം നിരത 
- ഇനവും എണ്ണവും സൂക്ഷിച്ചിരിക്കുന്ന ദ്രവ്യം 

സ്ഥലം 


നമ്പർ 


10 ,000 


1984 മേക്ക് അശോക് 

ലൈലാന്റ് ലോറി 
കെ . ആർ. ഒ. 7253 - 1 


ജില്ലാ കൃഷി 
തോട്ടം, കോഴ 


- ദർഘാസുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസി 
നൊപ്പം കോട്ടയം കൃഷി അസിസ്റ്റന്റ് എക് സി ക ട്ടീവ് 
എഞ്ചിനീ യ റുടെ പേർക്ക് വാങ്ങിയ ഡിമാന്റ് ഡാഫ്റ്റ് 
( കോട്ടയത്ത് മാറാവുന്നത്) നിരതദ്രവ്യമായി മുദ്രണം ചെയ്ത 
കവറിൽ ഉള്ളടക്കം ചെയ്ത് നൽകേണ്ട താ ണ് . ഡിമാന്റ് 
ഡാഫ്റ്റ് ഉള്ളടക്കം ചെയ്യാത്തതോ വൈകി ലഭിക്കുന്നതോ 
ആയ ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണി 
ക്കു ന്ന ത ല്ല . ദർഘാസ് സമർപ്പിക്കുന്ന കവറി നു മു ക ളിൽ 
കെ . ആർ. ഒ . 7253 -ാം നമ്പർ ലോറിക്ക് കെ . എൽ. 01 എഫ് 
8636 -ാം നമ്പർ അംബാസിഡർ കാറിനുള്ള ദർഘാസ് എന്ന് 
എഴുതിയിരിക്കേണ്ടതാണ്. 

- 14 -1- 2014, 2 മണിക്ക് ആരംഭിക്കുന്ന പരസ്യലേലത്തിൽ 
പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ നിര ത ദ വ്യം 
അന്നേ ദിവസം ഒരു മണിക്ക് മുമ്പായി ഓ ഫീ സിൽ 


1995 മേക്ക് 
അംബാസിഡർ കാർ 

കെ . എൽ. 01. 
എഫ് 8636 1 


സിവിൽ സ്റ്റേഷൻ 2, 000 
കോമ്പൗണ്ട്, 
കോട്ടയം 


31st DEC . 2013 ] 


AGRICULTURE DEPARTMENT 


160 


നിബന്ധനകൾ 


1. മുദ്രവച്ച ടെണ്ടറുകൾ 8 - 1 - 2014 -ാം തീയതി രാവിലെ 
10 . 30 - ന് മുൻപായി മാർക്കറ്റ് ഓഫീസിൽ 
ലഭിക്കേണ്ടതും ആയത് അന്നേ ദിവസം 12 മണിക്ക് 
നടക്കുന്ന പരസ്യ ലേല ത്തിനു ശേഷം അ പ്പോൾ 
സന്നി ഹി ത രാ യ വരുടെ സാന്നിദ്ധ്യ ത്തിൽ തുറക്കു 
ന്നതുമാണ്. 


കെട്ടിവയ്ക്കേണ്ടതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ 
തുറന്ന് പരി ശോ ധി ക്കു ന്ന തും പര സ്യ ലേ ല ത്തി ലോ 
ദർഘാസിലോ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത 
വ്യക്തിയുടെ പേരിൽ താൽക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതുമാ 
യിരിക്കും. ലേലം സ്ഥിരപ്പെടുത്തിയാലുടനെ ലേലത്തുകയുടെ 
3 ശതമാനം തുക അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതും ബാക്കി 
തുകയും നിലവിലുള്ള നികുതിയും ലേലം സ്ഥിരപ്പെടുത്തി 
ഉത്തരവ് കൈപ്പറ്റി 7 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ 
ഒടുക്കി വാഹനം സ്വന്തം ചെലവിൽ ഇപ്പോൾ സൂക്ഷിച്ചിരി 
ക്കുന്നിടത്തുനിന്നും നീക്കം ചെയ്യേണ്ടതുമാണ്. 

നിലവിലുള്ള എല്ലാ സർക്കാർ നിയമങ്ങളും ഈ ലേല 
ദർഘാ സിനും ബാധ ക മായിരിക്കും. ലേലം/ ദർഘാസ് 
യാതൊരു കാരണവും കാണിക്കാതെ മാറ്റിവയ്ക്കുന്നതിനോ 
അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം കോട്ടയം കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷിപ്ത 
മാ യി രിക്കും. ലേലം/ ദർഘാസ് ദിവസം ഏതെ ങ്കിലും 
കാരണവശാൽ പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്കാൻ 
ഇട യാ യാൽ തൊട്ട ടു ത്തുള്ള പ്രവർത്തി ദിവസം ഇതേ 
സമയത്തും ഇതേ വ്യവസ്ഥയിലും നടത്തുന്നതായിരിക്കും. ഈ 
ലേല / ദർഘാസ് പരസ്യത്തിൽ പറയുന്ന വാഹനങ്ങൾ ഇത് 
പര സ്യ പ്പെ ടു ത്തുന്ന തീയതി മുതൽ എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും പരിശോധിക്കാവുന്നതാണ്. 


2. ടെണ്ടർ/ ലേലം ഉറപ്പിക്കുന്ന വ്യക്തി/ സ്ഥാപനം അന്നേ 
ദിവസം തന്നെ ടെണ്ടർ/ ലേല തുകയുടെമൂന്നിലൊന്ന് 
ഓഫീസിൽ അട യ് ക്കേ ണ്ട തും ബാക്കി തുക 
10 ദിവസത്തിനകം ഒറ്റഗഡുവായി അടയ്ക്കേണ്ടതുമാണ്. 


3. ? 100 - ന്റെ മുദ്രക്കടലാസിൽ ടെണ്ടർ/ ലേലം കൊള്ളു 
ന്നവർ മാർക്കറ്റ് സെക്രട്ടറിയുമായി കരാറിൽ ഏർപ്പെടേ 

ണ്ടതാണ്. ( കരാർ വ്യവസ്ഥകൾ ഓഫീസിൽ ലഭ്യമാണ്.) 
- 4. കരാർ ഉറപ്പിച്ചതിനുശേഷം ഏതെങ്കിലും കാരണവശാൽ 

ടെണ്ടർ/ ലേലം കൊണ്ട് വ്യക്തി ആയതിൽ നിന്നും 
പിന്മാറുന്നപക്ഷം മാർക്കറ്റിനുണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് 
അവർ ഉത്തരവാദികളായിരിക്കും. 
5. ടെണ്ടർ നടപടികൾക്കുശേഷം മാർക്കറ്റ് അതോറിറ്റിയുടെ 

അനുമതിപത്രം ലഭിച്ചശേഷം മാത്രം ശീതീകരണ മുറി 
ഉപയോഗത്തിന് വിട്ടുതരുന്നതായിരിക്കും. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, കൃഷി അസിസ്റ്റന്റ് 
കോട്ടയം. 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


കാർഷികേതര ഉൽപ്പന്നങ്ങൾ ശീതീകരണ മുറിയിൽ 
സംഭരിക്കു വാൻ ഒരു കാരണവശാലും അനുവദിക്കു 

ന്നതല്ല . 
7. ശീതീകരണ മുറിയുടെ പ്രവർത്തനവും ഇലക്ട്രിസിറ്റി 
ചാർജ്ജും ആ യ തിന്റെ റിപ്പയർ ഉൾ പ്പെ ടെയുള്ള 
അ നു ബന്ധ ചെല വു കളും സ്വന്തം നിലയ് ക്ക് 
വഹിക്കേണ്ടതാണ്. 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ എ . - 8/ 2013. 


2013 ഡിസംബർ 2. 


- വേങ്ങേരി നഗര കാർഷിക മൊത്തവിപണന കേന്ദ്രത്തിൽ 
പുതിയതായി നിർമ്മിച്ചതും താഴെ പറയുന്ന ശേഷിയുള്ളതുമായ 
കോൾഡ് സ്റ്റോറേജ് ( ശീതീകരണ മുറി) കാർഷികോൽപ്പന്നങ്ങൾ 
കേടുവരാതെ സംഭരിക്കുന്നതിന് താൽപര്യമുള്ള വ്യക്തികൾ/ 
സ്ഥാപനങ്ങളിൽ നിന്നും 11 മാസക്കാലയളവിലേക്ക് വാടകയ്ക്ക് 
നൽകു വാൻ മത്സരസ്വഭാ വമുള്ള ടെണ്ട റു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


8. ടെണ്ടർ സമർപ്പിക്കു ന്ന വർക്കു മാത്രമേ ലേലത്തിൽ 

പങ്കെടുക്കുവാൻ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. 
- 9. മറ്റ് സർക്കാർ ടെണ്ടർ/ ലേല ത്തി നുള്ള എല്ലാ 

നിബ ന്ധ ന ക ളും ഈ ടെണ്ടർ / ലേല ത്തിനും 
ബാധകമായിരിക്കും. 


ശീതീകരണ മുറിയുടെ വിശദാംശങ്ങൾ 


10. ടെണ്ടർ/ ലേലം ഉറപ്പിക്കാനും ആയത് മാറ്റിവയ്ക്കാനോ 

റദ്ദാ ക്കാനോ ഉള്ള അ വ കാശം സൈക ട്ട റി യിൽ 
നിക്ഷിപ്തമായിരിക്കും. 


Area 


- No. 


Minimum 
Security 
Amount E . M . D . Licence 

3 fee / month 


| 1 


- 


3 x 5 x 2.5 M 
3 x 5 x 2 .5 M 
3 x 5 x 2.5 M 
3 x 5 x 2 .5 M 
3 x 5 x 2 .5 M 


- 3 

4 
- 5 


50,000 
| 50 , 000 

50,000 
50 , 000 
50 ,000 


11. ക്വട്ടേഷൻ/ ലേലം ഉറപ്പിക്കുന്ന വ്യക്തി/ സ്ഥാപനം ഒരു 
കാരണവശാലും ശീതീകരണ മുറി നടത്തിപ്പവകാശം 

കൈമാറാൻ പാടുള്ളതല്ല . 
ടെണ്ടർ ദിവസം ഏതെങ്കിലും കാരണവശാൽ ഓഫീസ് 
അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
അതേ സമയത്ത് ടെണ്ടർ ഉണ്ടായിരിക്കുന്നതാണ്. 


5,000 
5,000 
5,000 
5,000 
5,000 


10,000 
10,000 
10,000 
10,000 
10,000 


13. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാവു 

ന്നതാണ്. ( ഫോൺ- 0495 2376514). 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 8 - 1- 2014 , 10 .30 മണി. 


കാർഷിക മൊത്തവിപണന കേന്ദ്രം, 
വേങ്ങേരി, കോഴിക്കോട്. 


( ഒപ്പ്) 
സെക്രട്ടറി. 


31st DEC . 2013 ] 


AGRICULTURE DEPARTMENT 


161 


ക്കു 


ദർഘാസ് പരസ്യം 

3. പ്രവർത്തി പൂർണ്ണമായി നടത്തി അതിന്റെ പ്രവർത്തന 
നമ്പർ ബി 2013. 

2013 ഡിസംബർ 4 . 

ക്ഷമത ബോദ്ധ്യപ്പെട്ടതിനുശേഷമേ ക്ലെയിം അനുവദി 

കയുള്ളൂ. പ്രവർത്തിക്ക് മുൻകൂർ 
വേങ്ങേരി നഗര കാർഷിക മൊത്തവിപണന കേന്ദ്രത്തിൽ തു ക 

അ നു വ ദി ക്കു 
കാര്യക്ഷമമായി പ്രവർത്തിച്ചുവരുന്ന 30 ടൺ ഭാരശേഷിയുള്ള 

ന്നതല്ല . 
വെയിംഗ് ബ്രിഡ്ജ് 50 ടൺ ഭാരശേഷിയിലേക്ക്വർദ്ധിപ്പിക്കാനുള്ള 

4. ? 5 , 000 നിര ത ദ വ്യമായി ടെണ്ടർ സമർപ്പിക്കുന്ന 
പ്രവർത്തി ഏറ്റെടുക്കു വാൻ താൽപര്യമുള്ള അംഗീകൃത ദ 

- സ 
സ്ഥാപനങ്ങളിൽ നിന്നും സീൽവച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചു 

തന്നെ അടയ്ക്കേണ്ടതാണ്. 
കൊള്ളുന്നു . 

5 . ടെണ്ടർ ഉറപ്പിച്ചുകിട്ടുന്ന വ്യക്തി എഗ്രിമെന്റിനോ 
ടെണ്ടറുകൾ 9 -1- 2014 രാവിലെ 10. 30 മണിക്ക് മുൻപ് ഈ 

S 
ഓഫീസിൽ ലഭിക്കേണ്ടതും ആയത് അപ്പോൾ സന്നിഹിതരായി 

ടെണ്ടർ തുകയുടെ 5 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 
ട്ടു ള്ള വരുടെ സാന്നി ദ്ധ്യ ത്തിൽ 12 മണിക്ക് തുറന്ന് ആ 
പരിശോധിക്കുന്നതുമാണ്. 

അടയ്ക്കേണ്ടതാണ്. 
നിബന്ധനകൾ 

ഏ ത ങ്കിലും കാര ണ വ ശാൽ ടെണ്ടർ ദിവസം 

അവധി യായാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
1. പ്രവർത്തി ലഭിക്കുന്ന സ്ഥാപനം ടെണ്ടർ ഉറപ്പിച്ചശേഷം 

ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
അംഗീകൃത ഉൽപ്പന്നം മാത്രം ഉപയോഗിച്ച് 15 ദിവസ 

ടെണ്ടർ നട പടിക മ ങ്ങൾക്കുള്ള എല്ലാ സർക്കാർ 
ത്തിനകം പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതും അതിന്റെ 

നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
പ്രവർത്തനക്ഷമത ബോദ്ധ്യപ്പെടുത്തേണ്ടതുമാണ്. 

യാതൊരു കാ ര ണവും കാണിക്കാതെ ടെണ്ടർ 
വെയിംഗ് ബ്രിഡ്ജിന്റെ ഇപ്പോഴത്തെ കാര്യക്ഷമമായ 

സ്വീകരിക്കാനും തിരസ്കരിക്കാനും ഉള്ള അധികാരം 
സാങ്കേതിക ഉപകരണങ്ങൾ നിലനിർത്തിക്കൊണ്ടായി 

സെക്രട്ടറിയിൽ നിക്ഷിപ്തമായിരിക്കും. 
രിക്കണം പ്രവർത്തി നടത്തേണ്ടത്. 

കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാവു 
ന്നതാണ്. ( ഫോൺ- 0495 2376514). 


ദ 


കാർഷിക മൊത്തവിപണന കേന്ദ്രം, 
വേങ്ങേരി, കോഴിക്കോട്. 


സെക്രട്ടറി. 


